Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


V 
GOVER 


ം 


പ 


WMENT OF 


- 


KEDAL 


मन्यव अपत 


നട 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd August 2010 
- 2010 ആഗസ്റ്റ് 3 
12th Sravana 1932 
1932 ശ്രാവണം 12 


വാല്യം 55 


നമ്പർ 


PART III 


Industries Department 


ആലപ്പുഴ കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 

- (1) 


നമ്പർ സി . എസ് . 5 /7592 / 1996. 


2010 ജൂ 


ൺ 12. 


- സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് 
സംഘം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് 
ഓഫീസറുടെയും സൂചന 1, 2 പ്രകാ രമുള്ള ശുപാർശ 
കത്തുകളുടെ അടിസ്ഥാനത്തിലും 29-9- 2009 -ാം തീയതി പ്രകാരമുള്ള 
സംഘത്തിന്റെ അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ അടി 
സ്ഥാ ന ത്തിലും സഹകരണ സംഘം നിയമാവലി 1969 
സെക്ഷൻ 74 പ്രകാരം സം ഘ ത്തി ന്റെ രജിസ് സ്റ്റേ ഷൻ 
റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


ഉത്തരവ് 


സൂചന: - (1) നമ്പർ സി - 686 / 06 തീയതി 8 - 10 - 2009 

പ്രോജക്ട് ഓഫീസർ ( കയർ), ആലപ്പുഴ. 
(2) നമ്പർ LIC / 838 / 06 തീയതി 30 - 9 - 2009 - ലെ 

ആലപ്പുഴ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 

നടപടിക്രമം. 
(3 ) നമ്പർ സി . എ സ്. 5 / 994 / 96 തീയതി. 

8 - 7 - 1996 പ്രകാ രമുള്ള കയർ വികസന 

ഡയറക്ടറുടെ ഉത്തരവ്. 
ഓഡമ്പിള്ളി സി . വി. സി .എസ്. ക്ലിപ്തം നമ്പർ എ838 - ന്റെ 
സമാപ്തീകരണ നടപടികൾക്ക് സൂചന 3 പ്രകാരം ഉത്തരവാ 
കുകയും 25 - 7 - 1996 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടർ ചാർജ്ജടുത്തിട്ടുള്ളതും സംഘത്തിന്റെ ക്ലെയിം 
നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 26- 11- 1996 -ാം തീയതി പ്രകാരം 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 

പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി, ബാദ്ധ്യതയും 
ഇല്ലാ യെന്ന് 25 - 9 - 2009 -ാം തീയതിയിലെ ലിക്വിഡേ ഷൻ 
ഇൻസ്പെക്ടറുടെ അവസാന ബാക്കിപത്രം, 21- 5 - 2010 -ാം 
തീയതിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് 
എന്നിവയിൽനിന്നും മനസ്സിലാക്കുന്നു . 


- മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 
ഓഡമ്പിള്ളി സി. വി. സി. എസ്. ക്ലിപ്തം നമ്പർ എ838 സംഘം 
സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘ 
ത്തിന്റെ മുഴുവൻ രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 
വർഷം വരെ സംഘം ലിക്വി ഡേറ്ററുടെ അധീ ന ത യിൽ 
സൂക്ഷിക്കേണ്ടതും കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് 
( രജിസ്ട്രാർ ) കയർ വികസന ഡയറക്ടറുടെ അംഗീകാരത്തോടു 
കൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


3rd AUG 2010] 


INDUSTRIES DEPARTMENT 


- 22 


നമ്പർ സി . എസ് . 5/ 138 / 2007 . 

2010 ജൂ ൺ 14. 
സൂചന: - (1) നമ്പർ സി3 / 2509 / 08 തീയതി 28 - 5 - 2010 

പ്രോജക്ട് ഓഫീസർ ( കയർ), ആലപ്പുഴ. 
നമ്പർ LIC /755 / 2008 തീയതി 1- 12 - 2009 - ലെ 
ആലപ്പുഴ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 

നടപടിക്രമം. 
(3) നമ്പർ സി . എ സ് . 4 / 634 / 97 തീയതി 

4 - 6 - 2005 പ്രകാരമുള്ള കയർ വികസന 

ഡയറക്ടറുടെ ഉത്തരവ്. 
കുറ്റിക്കാട് സി . എം . & എം . സി . എസ്. ക്ലിപ് തം 
നമ്പർ എ755 - ന്റെ സമാപ്തീകരണ നടപടികൾക്ക് സൂചന 3 
പ്രകാരം ഉത്തരവാകുകയും 23 -12- 2006 -ാം തീയതിയിൽ ആദ്യ 
ലിക്വിഡേ ഷൻ ഇൻസ്പെക്ടർ ചാർജ്ജടു ത്തിട്ടുള്ളതും 
സംഘ ത്തിന്റെ ക്ലെയിം നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 

പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി, ബാദ്ധ്യതയും 
ഇല്ലാ യെന്ന് 1 - 12 - 2009 -ാം തീയതിയിലെ ലിക്വിഡേ ഷൻ 
ഇൻസ്പെക്ടറുടെ അവസാന ബാക്കിപത്രം, 11- 12 - 2009 -ാം 
തീയതിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് 
എന്നിവയിൽനിന്നും മനസ്സിലാക്കുന്നു . 

സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് 
സംഘം ലിക്വിഡേ ഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് 
ഓഫീസറുടെയും സൂചന 1, 2 പ്രകാരമുള്ള ശുപാർശ കത്തു 
കളുടെ അടിസ്ഥാനത്തിലും 22- 1-2008 -ാം തീയതി പ്രകാരമുള്ള 
സംഘത്തിന്റെ അവസാന പൊതു യോഗ തീരുമാനത്തിന്റെ 
അടിസ്ഥാനത്തിലും സഹകരണ സംഘം നിയമാവലി 1969 
സെക്ഷൻ 74 പ്രകാരം സംഘ ത്തി ന്റെ രജിസ് സേ ഷൻ 
റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


- തകഴി സി . വി. സി. എസ്. ക്ലിപ്തം നമ്പർ 150 സൂചന 3 
- പ്രകാരം സമാപ്തീകരണ നടപടികൾക്ക്ഉത്തരവാകുകയും 
3- 2- 1965 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
ചാർജ്ജടുത്തിട്ടുള്ളതും 29 - 6 - 1965 -ാം തീയതി പ്രകാരം 
സം ഘ ത്തിന്റെ കെ യിം നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു. 

പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 19 -10 - 2009 -ാം 
തീയ തി യിലെ അ വ സാ ന ബാക്കിപത്ര ത്തിൽ നിന്നും 
28- 5 - 2010 - ൽ തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ, പ്രോജക്ട് 
ഓഫീസ് ( കയർ), കായംകുളം സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് 
സർട്ടി ഫിക്കറ്റ് എന്നി വ യിൽനിന്നും മന സ്സി ലാ ക്കു ന്നു . 
സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് 
സംഘം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് 
ഓഫീസറുടെയും സൂചന 1, 2 പ്രകാരമുള്ള ശുപാർശ കത്തുക 
ളുടെ അടിസ്ഥാനത്തിലും 15- 9 - 2006 -ാം തീയതി പ്രകാരമുള്ള 
സംഘത്തിന്റെ അവസാന പൊതു യോഗ തീരുമാനത്തിന്റെ 
അടിസ്ഥാനത്തിലും സഹകരണ സംഘം നിയമാവലി 1969 
സെക്ഷൻ 74 പ്രകാരം സം ഘ ത്തി ന്റെ രജിസ് സ്റ്റേ ഷൻ 
റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 


ഉത്തരവ് 


മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 
തകഴി സി . വി . സി . എ സ് . ക്ലിപ്തം നമ്പർ 150 സംഘം 
സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘ 
ത്തിന്റെ മുഴുവൻ രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 
വർഷം വരെ സംഘം ലിക്വി ഡേറ്ററുടെ അധീ ന ത യിൽ 
സൂക്ഷിക്കേണ്ട തും കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് 
( രജിസ്ട്രാർ) , കയർ വികസന ഡയറക്ടറുടെ അംഗീകാര 
ത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


- ഉത്തരവ് 


നമ്പർ സി . എസ് . 5/ 3465 /1992. 


2010 ജൂൺ 29 . 


മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 
കുറ്റിക്കാട് സി . എം . & എം . സി . എസ്. ക്ലിപ്തം നമ്പർ എ755 
സംഘം സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 
പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സംഘ ത്തിന്റെ മുഴുവൻ രേഖകളും കേന്ദ്ര സർക്കാരിന്റെ 
വിവരാവകാശനിയമം 2005 - ന് വിധേയമായി ഉത്തരവ് തീയതി 
മുതൽ 20 വർഷം വരെ സംഘം ലിക്വിഡേറ്ററുടെ അധീനത 
യിൽ സൂക്ഷിക്കേണ്ടതും കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് 
( രജിസ്ട്രാർ), കയർ വികസന ഡയറക്ടറുടെ അംഗീകാര 
ത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 


സൂചന: - (1) നമ്പർ സി3 / 58 / 2006, 27 - 9 - 2009, 7 - 6 - 2010 

എന്നീ തീയതികളിലെ പ്രോജക്ട് ഓഫീസർ 

( കയർ), ആലപ്പുഴയുടെശുപാർശ കത്തുകൾ. 
(2 ) നമ്പർ LIC / 169 / 92 , 15 - 10 - 2009, 3 - 6 - 2010 

എന്നീ തീയതികൾ പ്രകാരമുള്ള 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ, ആലപ്പുഴ 

യുടെ കത്തുകൾ. 
(3) കയർ വികസന ഡയറക്ടറുടെ 4956/ 62Ga. 2 

നമ്പർ പ്രകാ രമുള്ള 23 - 3 - 1965 തീയതി 
ഉത്തരവ്. 


- ( 3 ) 


നമ്പർ സി. എസ് . 5 / 3464 / 1992. 

2010 ജൂൺ 29. 
സൂചന: - (1) നമ്പർ സി3 / 2200/ 2004, 27 - 10 - 2009 , 7 - 6 - 2010 

എന്നീ തീയതികളിലെ പ്രോജക്ട് ഓഫീസർ 

(കയർ), ആലപ്പുഴയുടെ കത്തുകൾ. 
(2 ) നമ്പർ LIC / 150 / 1989 തീയതി 3 - 6 - 2010 

പകാരമുള്ള ലിക്വിഡേ ഷൻ ഇൻസ്പെ 
ക്ടറുടെ കത്ത്. 
കയർ വികസന ഡയറക്ടറുടെ 8234/ 63/ Ga. 2 
നമ്പർ (പകാ രമുള്ള 15 - 1 - 1965 തീയതി 
ഉത്തരവ്. 


- പറ യക്കാട് സി . വി . സി . എ സ്. ക്ലിപ്തം നമ്പർ 169 
- സൂചന 3 പ്രകാരം സമാപ്തീകരണ നടപടികൾക്ക് ഉത്തരവാ 
കുകയും 17 - 7 - 1965 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടർ ചാർജ്ജടുത്തിട്ടുള്ളതും 29- 9 - 1992 -ാം തീയതി 
പ്രകാരം സംഘത്തിന്റെ ക്ലെയിം നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 


3rd AUG 2010] 


INDUSTRIES DEPARTMENT 


പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 

ഉത്തരവ് 
ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 15- 10 - 2009 -ാം 
തീയ തി യിലെ അ വ സാ ന ബാക്കിപത ത്തിൽ നിന്നും 

- മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 
28 - 5- 2010 - ൽ തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ, പ്രോജക്ട് 

സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഓഫീസ് ( കയർ), കായംകുളം സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് 

ഇൻസ്പെക്ടറുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 
സർട്ടി ഫിക്കറ്റ് എന്നിവ യിൽ നിന്നും മന സ്സി ലാ ക്കു ന്നു . 

മരുത്തോർവട്ടം സി. എം . & എം . സി .എസ്. ക്ലിപ്തം നമ്പർ 
സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 

എ 762 സംഘം സഹ ക രണ സംഘം നിയ മാ വലി 1969 
സർക്കാർ ബാദ്ധ്യതയോ യാതൊന്നും നിലവിൽ ഇല്ലായെന്ന് 

സെക്ഷൻ 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് 
സംഘം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് പുറപ്പെടുവിക്കുന്നു . സംഘത്തിന്റെ മുഴുവൻ രേഖകളുംഉത്തരവ് 
ഓഫീസറുടെയും സൂചന 1, 2 പ്രകാരമുള്ള ശുപാർശ കത്തു 

തീയതി മുതൽ 20 വർഷം വരെ സംഘം ലിക്വിഡേറ്ററുടെ 
കളുടെ അടിസ്ഥാനത്തിലും 29 - 1- 2007 -ാം തീയതി പ്രകാരമുള്ള 

അധീനതയിൽ സൂക്ഷിക്കേണ്ടതും കാലാവധി പൂർത്തിയാകുന്ന 
സംഘത്തിന്റെ അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ 

മുറയ്ക്ക് (രജിസ്ട്രാർ) കയർ വികസന ഡയറക്ടറുടെ 
അടി സ്ഥാ ന ത്തിലും കേരള സഹ ക രണ നിയമം 19 69 

അംഗീകാരത്തോടു കൂടി നശിപ്പിക്കേണ്ടതുമാണ്. 
സെക്ഷൻ 74 പ്രകാരം സംഘ ത്തി ന്റെ രജിസ് ട്രേ ഷൻ 

ജില്ലാ വ്യവസായ കേന്ദ്രം, 

- ( ഒപ്പ്) 
റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 

ആലപ്പുഴ. 

കയർ വികസന ഡയറക്ടർ. 
- ഉത്തരവ് 

ക്ലെയിം നോട്ടീസ് 
മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 

-- നമ്പർ ജെ . സി . ഐ ./ ബി ./എൽ./ 474 /2003. 2010 ഏപ്രിൽ 30. 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 

കോഴിക്കോട് ജില്ല യിൽ പേരാമ്പ് പഞ്ചാ യ ത്തിലെ 
പറയക്കാട് സി . വി . സി . എസ്. ക്ലിപ്തം നമ്പർ 169 സംഘം 

എര വട്ടൂർ ആസ്ഥാന മാക്കി സിമന്റ് കൊണ്ടുള്ള കെട്ടിട 
സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം 

നിർമ്മാണ വസ്തുക്കൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നതിനു 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘ 

വേണ്ടി ക്ളിപ്ത ബാദ്ധ്യതയോടുകൂടി 18 - 9 - 1995 - ന് കേരള 
ത്തിന്റെ മുഴുവൻ രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 

സഹകരണ സംഘം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത എരവട്ടൂർ 
വർഷം വരെ സംഘം ലിക്വി ഡേ റ്ററുടെ അ ധീ ന ത യിൽ 

ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 
സൂക്ഷിക്കേണ്ട തും കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് 

S. IND ( D ) 313 , എരവട്ടൂർ പി . ഒ . എന്ന സഹകരണ സംഘ 
(രജിസ്ട്രാർ) കയർ വികസന ഡയറക്ടറുടെ അംഗീകാരത്തോടു 

ത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ സംഘം 
കൂടി നശിപ്പിക്കേണ്ടതുമാണ്. 

നിയമവകുപ്പ് 71 പ്രകാരം കോഴിക്കോട് ജില്ലാ വ്യവസായ 
കേന്ദ്രം ജനറൽ മാനേജറുടെ 30 - 3 - 2010 - ലെ സി3 / 8616 / 95 -ാം 

നമ്പർ ഉത്ത ര വ നു സരിച്ച് അവസാനിപ്പിക്കുകയും വടകര 
നമ്പർ സി . എസ് . 5 / 9428/ 2006. 

താലൂക്ക് വ്യവസായ ഓഫീസിലെ ജൂനിയർ കോ -ഓപ്പറേറ്റീവ് 
2010 ജൂ ലൈ 1. 

ഇൻസ്പെക്ടർ ( വ്യവസായം) ആയ എന്നെ ലിക്വിഡേറ്ററായി 
സൂചന : - (1) നമ്പർ സി - 2508 / 2008 തീയതി 23 - 3 - 2010 നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. 
പാജക്ട് ഓഫീസർ ( ക യർ) , 

ടി ഉത്തരവ് പ്രകാരം സം ഘ ത്തിന്റെ ഇട പാ ടു കൾ 
ആലപ്പുഴയുടെ ശുപാർശ കത്ത്. 

അവസാനിപ്പിച്ച് സംഘം നിർത്തൽ ചെയ്യുവാൻ പോകുന്നതി 
നമ്പർ L .I. C . /762 / 2008 പ്രകാരമുള്ള 12- 2- 2010 നാൽ ടി സംഘത്തിൽ നിന്നും വല്ല മുതലും ലഭിക്കുവാൻ 
തീയതിലെ ആല പ്പുഴ ലിക്വി ഡേ ഷൻ അവകാശപ്പെട്ടവർ ആ വക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്ത്. 

പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട്മാസത്തിനകം താഴെ 
നമ്പർ സി .എസ്.4 / 7959/2002 ( ഡി ) തീയതി ഒപ്പിട്ട ലിക്വിഡേറ്ററെ രേഖമൂലം ബോധിപ്പിക്കേണ്ടതാണെന്നും 
13 - 7 - 2006 പ്രകാരമുള്ള കയർ വികസന ഇതിനാൽ ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 

- ഡയറക്ടറുടെ ഉത്തരവ്. 
മരുത്തോർവട്ടം സി . എം . & എം . സി . എസ്. ക്ലിപ്തം 

ലിക്വിഡേറ്റർ, 
നമ്പർ എ 762 - ന്റെ സമാപ്തീകരണ നടപടികൾക്ക് സൂചന 3 

താലൂക്ക് വ്യവസായ ഓഫീസ്, ജൂനിയർ കോ -ഓപ്പറേറ്റീവ് 
പ്രകാരം ഉത്തരവാകുകയും 28- 12 -2006 -ാം തീയതിയിൽ ആദ്യ 

വടകര. 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ചാർജ്ജടുത്തിട്ടുള്ളതും സംഘ 

- ഇൻസ്പെക്ടർ ( വ്യവസായം). 
ത്തിന്റെ ക്ലെയിം നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 3 - 7 - 2007 -ാം 
തീയതി പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 

വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 

മാനേജറുടെ നടപടിക്രമം 
പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
ഇല്ലായെന്ന് 12 - 2 - 2010 -ാം തീയതിയിലെ ലിക്വിഡേ ഷൻ നമ്പർ ഡി./ 3138 / 1994. 

2010 ജനുവരി 12. 
ഇൻസ്പെക്ടറുടെ അവസാന ബാക്കിപത്രം, 4 - 3 - 2010 -ാം 
തീയതിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, 

പരാമർശം: - സംഘം ലിക്വിഡേറ്ററുടെ 31- 10 - 2009 - ലെ SCI 

| ( V ) 4/ 2009 നമ്പർ നടപടിക്രമം. 
17 - 1 - 2 008 -ാം തീയതി പകാ രമുള്ള സംഘ ത്തിന്റെ 
അവസാന പൊതുയോഗ തീരുമാനം എന്നിവയുടെ അടിസ്ഥാന 

വയനാട് ജില്ലാ ട്രൈബൽ വർക്കേഴ്സ് ലെതർ വ്യവസായ 
ത്തിൽ സഹകരണ സംഘം നിയമാവലി 1969 സെക്ഷൻ 74 സഹ ക രണ സംഘം ലിമിറ്റഡ് നമ്പർ S.IND ( W ) 37 
പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പനമരം പി . ഒ. എന്ന സംഘം വകുപ്പ് 71(2) ബി അനുസരിച്ച് 
പുറപ്പെടുവിക്കാവുന്നതാണ്. 

സമാപ്തീകരിക്കുന്നതിനായി വകുപ്പ് 72 പ്രകാരം വൈത്തിരി 


( 3) 


3rd AUG 2010] 


INDUSTRIES DEPARTMENT 


24 


താലൂക്ക് വ്യവസായ ഓഫീസിലെ സീനിയർ സഹകരണ 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്22-7 -1998- ലെ 
ഡി / 3138 / 04 നമ്പർ ഉത്തരവ് പ്രകാരം ഉത്തരവായിരിക്കുന്നു. 
തുടർന്ന് ലിക്വിഡേറ്റർ 27 - 7 - 1998 - ന് ചാർജ് എടുക്കുകയും 
ചെയ്തു . 27 - 7 - 1998 - ന് ചാർജ ടു ക്കു മ്പോൾ ഉണ്ടായ 
ബാദ്ധ്യതയും ആസ്തിയും താഴെ ചേർക്കുന്നു. 


ബാദ്ധ്യത 


ആസ്തി 


TSB A / c No . 1017 


4, 18 ,684 


ഷെയർ 10 X 200 = 2 ,000 
ജി.എസ് . പി. 2,00, 000 
ഷെയർ ഗ്രാന്റ് 18 ,000 
മെഷിനറി 

47 , 000 
W / C . ലോൺ 25,350 
ആർജ്ജിത പലിശ 1,26,334 

- ആ കെ 4 , 18 ,684 


ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ബാക്കി നിൽപ്പുള്ള 7 , 301 രൂപ 
യിൽ നിന്ന് 4 ,800 രൂപ കോമൺ ലിക്വിഡേ ഷൻ ഫണ്ടിൽ 
നിക്ഷേപിക്കുകയും ചെയ്തു . ലിക്വിഡേറ്ററുടെ കൈവശമുള്ള 
ക്യാഷ് ബാല ൻ സ് 890 രൂപ കോമൺ ലിക്വി ഡേ ഷൻ 
ഫണ്ടിലേക്ക് ട്രാൻസ്ഫർചെയ്യാൻ തീരുമാനിച്ചു . 

| 24 - 8 - 2009 മുതൽ 26 - 10 - 2009 വരെയുള്ള വരവ് ചെലവ് 
കണക്ക്. 
Receipt 

Payment 
TSB A /c No. 1017 1,46,020 ഇന്ററസ്റ്റ് റമിറ്റഡ് ടു 
ഗവൺമെന്റ് 

1, 16,816 
ലിക്വിഡേഷൻ ചാർജ് 21,903 

കോമൺ ലിക്വിഡേഷൻ 
ഫണ്ട് 

4, 800 
ലിക്വിഡേഷൻ ചെലവ് 
( പലവക ) 

560 
ഷെയർ 

1, 000 
ജനറൽ ബോഡി മീറ്റിംഗ് 
ചെലവ് 
ബാക്കി കോമൺ 
ലിക്വിഡേഷൻ 
ഫണ്ടിലേക്ക് തിരിച്ചടച്ചത് 890 


4 , 18 , 684 


- 


51 


ആകെ 


- 1, 46, 020 


1, 46 , 020 


സംഘത്തിൽ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലാത്ത 
തിനാൽ മിനിട്സ് ബുക്ക്, ടി .എസ്. ബി. അക്കൗണ്ട് നമ്പർ 1017 
( ട്രഷറി അക്കൗണ്ട് പാസ് ബുക്ക്) ഒഴികെ മറ്റു റിക്കാർഡുകൾ 
ഒന്നും ഉണ്ടായിരുന്നില്ല . 

- സംഘത്തിന്റെ ബാദ്ധ്യത സംബന്ധിച്ച ക്ലെയിം നോട്ടീസ് 
തയ്യാറാക്കി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് 29 സെപ്റ്റംബർ 
1999 - ന് ലിക്വിഡേറ്റർ സമർപ്പിക്കുകയും പ്രസിദ്ധീകരണത്തിനായി 
ആയത് 10 - 2 - 2000 - ലെ ഡി / 3138 /94 നമ്പർ കത്ത് പ്രകാരം 
സൂപ്രണ്ട്, ഗവൺമെന്റ് പ്രസ്, തിരുവനന്തപുരത്തിന് അയച്ചു 
കൊടുക്കുകയും പ്രാദേശികമായി പ്രസിദ്ധീകരിക്കുകയും 
ചെയ്തു . സംഘത്തിന്റെ ആസ്തികൾ സ്വരൂപിക്കുന്നതിന്റെ 
ഭാഗമായി ജില്ലാ ട്രഷറിയിൽ സംഘ ത്തിന്റെ പേരിലുള്ള 
ടി . എ സ് . ബി . അക്കൗണ്ട് നമ്പർ 1017 ലിക്വി ഡേ റ്ററുടെ 
പേരിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു . 25 -1-2000- ലെ 
ലിക്വിഡേറ്ററുടെ തീരുമാനപ്രകാരം സംഘത്തിന് വിവിധ ഇനങ്ങ 
ളിൽ ധനസഹായമായി അനുവദിച്ച തുകകൾ വിനിയോഗിക്കു 
വാൻ ബാക്കിയുള്ള തുക താഴെ പറയുന്ന ധനസഹായങ്ങൾ 
അനുവദിച്ച അതേ ശീർഷകത്തിൽ സർക്കാരിലേക്ക് തിരിച്ചട 
യ്ക്കുകയും ചെയ്തു . 


-- സംഘത്തിൽ ഉൽപ്പാദനം നടത്തുകയോ, വിപണനം 
നടത്തുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ സംഘത്തിൽ യാതൊരു 
ഇടപാടുകളും ഇല്ല . 27 - 7 -1998 മുതലുള്ള കണക്കുകൾ ജില്ലാ 
വ്യവസായ കേന്ദ്രം, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഡിറ്റ് ചെയ്ത് 
സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 

- ലിക്വിഡേറ്ററുടെ 14 - 10 - 2009 - ലെ തീരു മാ ന പ്രകാരം 
സംഘത്തിന്റെ അന്തിമ പൊതുയോഗം വയനാട് ജില്ലാ വ്യവസായ 
കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ 26 - 10 - 2009 - ന് രാവിലെ 
11 മണിക്ക് ചേരുന്നതിന് എല്ലാ മെമ്പർമാർക്കും അണ്ടർ 
സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ് ആയി പൊതുയോഗ നോട്ടീസ് 
അയച്ചു . ഈ യോഗത്തിൽ 5 പേർ പങ്കെടുക്കുകയും ഷെയർ 
തുക കൈപ്പറ്റുകയും ചെയ്തു . ഈ തീയതി മുതൽ 3 വർഷ 
ത്തിനുള്ളിൽ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഓഹരി തുക 
ഉടമസ്ഥർക്ക് തിരിച്ച് നൽകുകയോ അല്ലാത്ത പക്ഷം കിട്ടാക്ക 
ടത്തിലേക്ക് വകകൊള്ളിക്കുകയോ ചെയ്യുന്നതാണ്. മേൽ 
സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതി 
നായി സൂചന പ്രകാരം ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും 
ചെയ്തിട്ടുണ്ട്. ഈ സാഹ ചര്യ ത്തിൽ താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


കമ 
നമ്പർ 


ശീർഷകം 


ചെലാൻ നമ്പർ 


- തുക 
(രൂപ) 


2851 - 104 - 93 
2851 - 102 - 81 
4851- 109 - 90 
6851 - 102 - 60 


1208 (1 ) 
1208 ( s ) 
1208 ( s ) 
1208 ( r ) 


18 ,000 
47,000 
2 , 00 , 000 

25 , 350 


ഉത്തരവ് 


സംഘത്തിന് അനുവദിച്ച വിവിധ സഹായങ്ങൾ തിരിച്ചടച്ച 
പ്പോൾ പ്രസ്തുത ധനസഹായങ്ങൾ ട്രഷറിയിൽ നിക്ഷേപിച്ച 
തിന്മേൽ ആർജ്ജിച്ചിരുന്ന പലിശ തിരിച്ചടയ്ക്കുകയുണ്ടായില്ല . 

ലിക്വിഡേറ്ററുടെ തീരുമാനപ്രകാരം ജില്ലാ ട്രഷറിയിലുള്ള 
1017 -ാം നമ്പർ അക്കൗണ്ട് അവസാനിപ്പിച്ച് പലിശ ഇനത്തി 
ലുള്ള തുക അടയ്ക്കുന്നതിനും ലിക്വിഡേഷൻ ചാർജ് എന്നിവ 
ഗവൺമെന്റി ലേക്ക് അ ട യ് ക്കു ന്നതിനും ലിക്വി ഡേ റ്റർ 
അനാമത്ത് വഹിക്കുന്നതിനും അനുവാദം നൽകുന്ന തിന് 
അപേക്ഷിക്കുകയും ചെയ്തു . 18 -9 -2009- ലെ ജില്ലാ വ്യവസായ 
കേന്ദ്രം, ജനറൽ മാനേജരുടെ ഡി / 3138 / 94 -ാം നമ്പർ കത്ത് 
പ്രകാരം ജില്ലാ ട്രഷറിയിലെ ടി . എസ്. ബി . അക്കൗണ്ട് 1017 -ാം 
നമ്പർ അക്കൗണ്ട് അവസാനിപ്പിച്ച് 1,46 ,020 രൂപയിൽ നിന്ന് 
പലിശ ഇ ന ത്തിൽ 1, 16 , 8 16 രൂപ 0049 - 04800 - 95 എന്ന 
ശീർഷകത്തിൽ സർക്കാരിലേക്ക് 14 - 10 - 2009 - ന് ട്രാൻസ്ഫർ 
ചെയ്തു . ബാക്കി 29,204 രൂപ കൈപ്പറ്റുകയും 14 - 10 - 2009 - ലെ 
ചെലാൻ നമ്പർ 237 പ്രകാരം 15 - 10 -2009 - ന് 21,903 രൂപ 
ലിക്വി ഡേ ഷൻ ചാർജിന ത്തിൽ ഗവൺമെന്റി ലേക്ക് 
0425- 60 -op - 800 - other receipt 97 എന്ന ശീർഷകത്തിൽ അടച്ച് 


വയനാട് ജില്ലാ ടബൽ വർക്കേഴ്സ് ലെതർ 
അംബേദ്കർ മെമ്മോറിയൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 
വർക്കേഴ്സ് വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 
S . IND ( W ) 68 , മേപ്പാടി പി . ഒ . എന്ന സംഘ ത്തിന്റെ 
രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം 
വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും സംഘത്തിന്റെ പേര് 
സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും 
ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ ചട്ടം 70 - ൽ 
നിഷ്ക്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും 
അതിനുശേഷം ഈ ഓഫീസിന്റെ മുൻ അനുവാദത്തോടുകൂടി 
തീർപ്പാക്കേണ്ടതുമാണ്. 
ജില്ലാ വ്യവസായ കേന്ദ്രം, 

( ഒപ്പ്) 
വയനാട്. 

ജനറൽ മാനേജർ. 


